4191] 


എല്കര സുറിയാനി ക്രസ്ത്യനി അസ്റോസിയേഷന്‍ 2077 


എല്കുസ്& പുതുയുഗത്തിലേയ്ര്ക്‌ 


പി. ഡോ. തോമസ്‌ വര്‍ഥ്റീസ്‌ അമയിത്‌ 


പത്തനാപുരം: മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ യോഗം 
പത്തനാപുരം മാണ്ട്‌ താബോര്‍ ദയറായില്‍ ആഗസ്റ്റ്‌ നാലിന്‌ ഒരു മണി മുതല്‍ 
നടക്കും. പ. ബസ്സേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ തൃതീയന്‍ കാതോലിക്കാ 
ബാവാ അദ്ധ്യക്ഷത വഹിക്കും. വൈദിക ട്രസ്സ്ി, അത്മായ ട്രസ്റ്റി, മാനേജിംഗ്‌ 
കമ്മിറ്റി അംഗങ്ങള്‍ എന്നിവരെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസി 
യേഷന്‍ യോഗം തെരഞ്ഞെടുക്കും. 


ഓര്‍ത്ത ഡോക്സ്‌ വൈദിക സെമിനാരി പ്രൊഫസറും പ്രശസ്ത 
കണ്‍വന്‍ഷന്‍ പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ ഫാ. ഡോ. തോമസ്‌ വര്‍ഗ്ഗീസ്‌ 
അമയില്‍ വൈദിക ട്രസ്റ്റി സ്ഥാനത്തേക്ക്‌ നോമിനേഷന്‍ കൊടുത്തിരിക്കുക 
യാണ്‌. സഭാ ശുശ്രൂഷയെക്കുറിച്ചുള്ള സാമൂഹിക കാഴ്ചപ്പാടുകളും ഭാവി സഭാ 
പ്രവര്‍ത്തനങ്ങളും മലങ്കരസഭ പുതുയുഗത്തിലേയ്ക്കുള്ള കാഴ്ചപ്പാടുകളും 
ഫാ. തോമസ്‌ വര്‍ഗ്ഗീസ്‌ (സജി) അമയില്‍ പങ്കിടുന്നു: 


ി 
1. വേദാദ്ധ്യാപകന്‍ എന്ന നിലയിലെ ദാത്യങ്ങള്‍ എന്തെല്ലാം? 


സാമൂഹിക വിശകലന ദൈവശാസ്ര്രത്തിലാണ്‌ എനിക്ക്‌ പഠിക്കുവാന്‍ 
ദൈവനിയോഗം ഉണ്ടായത്‌ 25 വര്‍ഷങ്ങള്‍ക്ക്‌ മുമ്പ്‌ അധികം ആരും ശ്രദ്ധി 
ക്കാതെ കിടന്ന മേഖലയായിരുന്നു സാമൂഹൃ വിശകലന ദൈവശാസ്ത്രം. ദൈവ 
കൃപയാല്‍ ആ മേഖലയില്‍ ദൈവശാസ്ര്ര ഉപരിപഠനവും ഗവേഷണവും നട 
ത്തുവാന്‍ എന്നെ അനുഗ്രഹിച്ചു. സഭയുടെ ഇരു സെമിനാരികളിലും ആ 
വിഷയം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി പഠിപ്പിക്കാനുള്ള അവസരവും ഭാഗ്യവും 
ലഭിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ വിഷയം ഫലപ്രദമായി സെമി 
നാരിയില്‍ പരിചയപ്പെടുത്തുവാന്‍ കഴിഞ്ഞതിന്റെ ചാരിതാര്‍ത്ഥൃമുണ്ട്‌. കോട്ടയം 
വൈദിക സെമിനാരിയിലെ അദ്ധ്യാപകനായിട്ടാണ്‌ ഞാന്‍ പ്രവര്‍ത്തിച്ചു വരു 
ന്നത്‌. സെമിനാരിയുടെ ആത്മീകവും ഭാതികവുമായ എല്ലാ മേഖലകളിലും 
സജീവമായി ഇടപെടുവാന്‍ കഴിഞ്ഞതിന്റെ സന്തോഷം എനിക്കുണ്ട്‌. ഫാക്കല്‍റ്റി 
സ്രെകട്ടറിയായി മഹാരഥന്മാരായ ര്രിന്‍സിപ്പലന്മാരോടൊപ്പം പ്രവര്‍ത്തിച്ചത്‌ 
ഓര്‍ക്കുന്നു. അതോടൊപ്പം പഴയസെമിനാരിയുടെ ദ്വിശതാബ്ദിയോടനുബന്ധിച്ച്‌ 
പുറത്തിറക്കിയ പോസ്റ്റല്‍ തപാല്‍ സ്റ്റാമ്പ്‌ ആദ്യമായി സഭയ്ക്ക്‌ ഒരു സ്റ്റാമ്പ്‌ 
പ്രസിദ്ധീകരിക്കുന്നതിന്റെ മുഖ്യ സംഘാടകരില്‍ ഒരാളായി പ്രവര്‍ത്തിക്കുവാന്‍ 
കഴിഞ്ഞതിലും സന്തോഷമുണ്ട്‌. ഭാഗ്യസ്മരണാർഹനായ പൌലോസ്‌ ദിതീയന്‍ 
കാതോലിക്കാ ബാവായോടൊപ്പം രാഷ്ര്രപതി ഭവനില്‍ താമസിക്കുവാനും 
സ്റ്റാമ്പിന്റെ ്രമുക്തി കര്‍മ്മത്തിന്‌ നേതൃത്വം നല്‍കുവാനും കഴിഞ്ഞത്‌ അഭി 
മാനമായ മുഹൂര്‍ത്തമാമാണ്‌. പുണൃശ്ലോകനായ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ഒസ്താത്തി 


എപ്പോഴും മലങ്കര സരയ്ക്ക്‌ ഒപ്പം... 


ഉറച്ച നിലപാടും 
ധീരമായ ഇടപെടലും 

തോമസ്‌ വര്‍ഗ്ലറീസ്‌ 
അമയിലച്ചന്‍ ആകട്ടെ | 
സഭയുടെ 
വൈദിക ട്രസ്ത്ി 


യോസ്‌ തിരുമേനിയുടെ നാമത്തില്‍ പടുത്തുയര്‍ത്തിയ ശതാബ്ദി സ്മാരകമായ 
ശ്രേയസ്സ്‌ കെട്ടിടസമുച്ചയത്തിന്റെ കോഡിനേറ്ററായി പ്രവര്‍ത്തിപ്പാന്‍ കഴി 
ഞ്ഞതും സന്തോഷം നല്‍കുന്ന അനുഭവമാണ്‌. അതിനുശേഷമാണ്‌ സെമിനാരി 
ബര്‍സാര്‍ എന്ന വലിയ ഒരു ഉത്തരവാദിത്തിലേക്ക്‌ സഭ നിയോഗിക്കുന്നത്‌. 
കോവിഡുകാല പ്രതിസന്ധികള്‍ക്കു നടുവിലും സെമിനാരിയുടെ സാമ്പത്തിക 
അച്ചടക്കവും സാമ്പത്തിക വിഭവശേഖരണവും ഫലപ്രദമായി നിര്‍വൃഹിപ്പാന്‍ 
കഴിഞ്ഞതിലും സന്തോഷമുണ്ട്‌. അങ്ങനെ വൈദിക സെമിനാരിയുടെ ആത്മീ 
കവും ഭാതികവുമായ എല്ലാ കാര്യങ്ങളിലും എന്നാല്‍ ആവുന്നവിധം പ്രവര്‍ത്തി 
പ്യാന്‍ കഴിഞ്ഞു. 


2, സാമൂഹിക ദൃശ്യമാധ്യമങ്ങളിലെ ദൌത്യം എപ്രകാരമാണ്‌? 


സാമൂഹ്യ മാധ്യമങ്ങള്‍ ഈ കാലഘട്ടത്തിന്റെ സാധ്യതയാണ്‌. ഈ വലിയ 
മാധ്യമ ശാഖയെ അവഗണിച്ചുകൊണ്ട്‌ സഭയുടെ പ്രേക്ഷിതദാത്യം നിര്‍വൃഹി 
പ്പാന്‍കഴിയില്ല എന്ന ഉത്തമബോധ്യം എനിക്കുണ്ട്‌. തുടക്കം മുതല്‍ക്കുതന്നെ 
സാമൂഹ്യ മാധ്യമങ്ങളില്‍ ഇടപെടുവാന്‍ പരിശ്രമിച്ചിട്ടുണ്ട്‌. ടെലിവിഷനിലൂടെ 
യുള്ള സുവിശേഷ പരിപാടികള്‍ ജനശ്രദ്ധ നേടിയ കാലഘട്ടത്തില്‍ പരിശുദ്ധ 


ഉറച്ച 


ഇട്ടിപ്ടലു 


1-11-11: 11] 
1-171-17] 


൧0/൭550 & 8ധ/ട, 0100001009 5ണ90 രദൃന 
17451009 070൧൦595, 51. 11085 011000010ാറ്റദി 5630, (3307 
ീണ്ബാല, 56031 0/ 5618൩008 80300 0 ട്വ 

ആ രാ ടംദനി ദ്വ 

2: ഗേ! ടം, 5 110195 0010001801 58000നി 
2. ടലി ംസ്്നംം [സസാ 

2 ഥി [ന്നാം ദബന്ദിദ 56090 

2: ഠ്യ 8൦300 ന്ഥം //08 01911816 50061 

൦ ല്‌ 5900, 0616 78108 

2 ലം 59107, 713033/80 |/903206 

പിന 50100 സനന്ദ്ലിദ്ു്മനഃ 


പുസ്തകങ്ങള്‍ 


തേരും തേരാളിയും | തുറവി | ചാലകം 


(646 6/7 
. 01. 111014൧൭ 12015 ൧൧0 


(7 മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസ്സോസിയേഷന്‍ 2022 


111111 


സഭയ്ക്കായി ദിവ്യന്സന്ദേശം എന്ന സുവിശേഷ പ്രഭാഷണ പരമ്പര ടെലിവിഷ 
നിലൂടെ സംഘടിപ്പിക്കുവാന്‍ ബഹുമാനപ്പെട്ട ഡോ. ടി. ജെ. ജോഷ്ചാച്ചന്റെ 
നേതൃത്വത്തില്‍ കഴിഞ്ഞത്‌ ഓര്‍ക്കുന്നു. ആ പ്രോ്രഗാമിന്റെ ജനറല്‍ സ്ക്ട്ടറി 
യായും കോ-ഓര്‍ഡിനേറ്ററായും പ്രവര്‍ത്തിപ്പാന്‍ സഭ എന്നെയായിരുന്നു ആദ്യ 
മായി നിയോഗിച്ചത്‌. ഇത്തരം പ്രവര്‍ത്തനങ്ങളില്‍ സഭ അംഗീകരിക്കുന്നതിന്റെ 
അടയാളമായി പരിശുദ്ധനായ പരിശുദ്ധ ദിദിമോസ്‌ ബാവാതിരുമേനിയുടെ 
മാധ്യമ ഉപദ്ദേഷ്ഠ അംഗമായി പ്രവര്‍ത്തിപ്പാന്‍ അവസരം സഭ നല്‍കിയിരുന്നു. 
അതോടൊപ്പം തന്നെ കോവിഡുകാലത്ത്‌ പരിശുദ്ധ പൌലോസ്‌ ദ്വിതീയന്‍ 
ബാവായുടെ പ്രത്യേക നിര്‍ദ്ദേശപ്രകാരം സഭാമക്കളുടെ വിശ്വാസ ശാക്തീകര 
ണത്തിലും വര്‍ത്തമാനകാല സമസ്യകള്‍ അവരെ പരിചയപ്പെടുത്തുന്നതിനു 
മായി ആരംഭിച്ച രണ്ട്‌ പ്രോഗാമുകളാണ്‌ “ഡിഡാസ്ക്കാലിയയും' “സമകാലി 
കവും”. ഈ രണ്ട്‌ പ്രോഗ്രാമുകളും സജീവമായി നിലനിര്‍ത്തുവാന്‍ ആവശ്യ 
മായ സംഭാവനകള്‍ നല്‍കുവാന്‍ കഴിഞ്ഞതില്‍ പ്രത്യേകമായ സന്തോഷം എനി 
ക്കുണ്ട്‌. സാമൂഹൃമാധ്യമങ്ങളില്‍ സഭയുടെ നിലപാടുകള്‍ വിശദീകരിക്കേണ്ട 
എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമായും ധീരമായും ശക്തമായും നിലപാടുകള്‍ പങ്കു 
വെക്കുവാന്‍ കഴിഞ്ഞതിന്റെ സന്തോഷവും എനിക്കുണ്ട്‌. 


3, സഭയിലെ ഭരണ സമിതിയിലെ പരിചയം എപ്രകാരമാണ്‌? 


സഭയുടെ വിവിധ ഭരണസമിതികളില്‍ അംഗമായിരിക്കുവാന്‍ തക്കമുള്ള 
അവസരം ദൈവം നല്‍കിയിട്ടുണ്ട്‌. പരുമല സെമിനാരി കണ്‍സില്‍ അംഗ 
മായി പ്രവര്‍ത്തിപ്പാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. ആ കാലഘട്ടത്തിലാണ്‌ പരുമല സെമി 
നാരിയുടെ ചാപ്പലിന്റെ നവീകരണ പ്രവര്‍ത്തനങ്ങള്‍ക്കും നേതൃത്വം നല്‍കു 
വാന്‍ കഴിഞ്ഞു. പരുമലയിലെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങള്‍ പരുമല സെമിനാ 
രിക്ക്‌ സ്വന്തമാക്കാനാവശ്യമായ തീരുമാനം ആ കൌഴണ്‍സലിന്റേതാണ്‌. അതില്‍ 


ഉു)൫ത്തോമന്‍ പാരമ്പര്യങ്ങളില്‍ 
നിശ്ധയദാര്‍ഡ്യത്തോടെ 


സ്സഭ്യപിശ്വാസം നിലനിര്‍ത്തുവാന്‍ തക്കവണ്ണം അക്ഷീണം പോരാ 
ടിയ മാരാമണ്‍ മര്‍ത്തമറിയാം പഴയസുറിയാനി പള്ളി ഇടവകാംഗ 
മാണ്‌ ഫാ. ഡോ. തോമസ്‌ വര്‍ഗ്ഗീസ്‌ അമയില്‍ അച്ചന്‍. നവീകരണ 
വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റില്‍ സഭാനക ആടിയുലഞ്ഞപ്പോൾ 
സത്യവിശ്വാസത്തിന്റെ കാവല്‍ഭടന്മാരായി നിലകൊണ്ട ചുരുക്കം 
കുടുംബാംഗങ്ങളില്‍ ഒരാളാണ്‌ അമയിലച്ചന്‍. അന്നുമുതല്‍ ഇന്നുവ 
രെയും മലങ്കരസഭയുടെ വിശ്വാസത്തോടും പൈതൃകത്തോടും സ്വാത 
ന്ത്രത്തോടും അഭംഗുരമായ കൂറും വിധേയത്വവും നിലനിര്‍ത്തിപ്പോ 
കുന്ന പൌരാണികമായ അമയില്‍ കുടുംബാംഗമാണ്‌ ഡോ. തോമസ്‌ 
വര്‍ഗ്ഗീസ്‌ അമയിലച്ചന്‍. കാല്‍നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സഭാജീ 
വിതത്തില്‍ സഭയുടെ വിശ്വാസത്തിനും പൈതൃകത്തിനും വേണ്ടി 
യുള്ള അക്ഷീണ യത്നങ്ങളില്‍ അദ്ദേഹം ഏര്‍പ്പെട്ടിട്ടുണ്ട്‌. 
ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തില്‍ 2017 ല്‍ സുപ്രീം കോടതി വിധിക്കു 
മുമ്പായി മലങ്കരസഭയോടു ചേര്‍ക്കപ്പെട്ട ദേവാലയമാണ്‌ മാന്തളിര്‍ 
സെന്റ്‌ തോമസ്‌ ഓര്‍ത്തഡോക്സ്‌ ദേവാലയം. ആ ദേവാലയം സഭ 
യ്ക്കായി വീണ്ടെടുക്കുന്നതിന്‌ അവിടുത്തെ വികാരി ഫാ. ജോണ്‍ 
പി. ഉമ്മനോടും മാനേജിംഗ്‌ കമ്മറ്റി അംഗങ്ങളോടും ചേര്‍ന്നുനിന്ന്‌ 
ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പൌലോസ്‌ ദ്വിതീയന്‍ ബാവാതി 
രുമേനിയുടെ കല്‍പ്പന പ്രകാരം നേതൃത്വം നല്‍കിയത്‌ പ്രിയപ്പെട്ട 
അമയിലച്ചനാണ്‌. അത്‌ അന്നുതന്നെ സഭാഗാത്രത്തില്‍ ഏറെ പ്രശം 
സയ്ക്കു വിധേയമാകുകയും പിന്നീട്‌ പലവട്ടം അതൊരു മാതൃക 
യായി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്‌. സഭയുടെ കാലദേശവ്യത്യാ 
സമന്നേ എല്ലായിടങ്ങളിലും അദ്ദേഹം ഓടിയെത്താറുണ്ട്‌. കോലഞ്ചേ 
രിയിലും കടമറ്റത്തും കണ്ടനാട്ടും സഭയുടെ പ്രശ്നബാധിത പ്രദേശ 
ങ്ങളിലെല്ലാം തന്നെ അച്ചന്‍ സജീവ സാന്നിദ്ധ്യമായി നിലകൊണ്ടി 
ട്ടുണ്ട്‌. കാതോലിക്കേറ്റിന്റെ പെരുമയ്ക്ക്‌ കോട്ടം വരുന്ന എല്ലാവിധ 
പ്രവര്‍ത്തനങ്ങളോടും നിര്‍ദാക്ഷ്യണ്യം പ്രതികരിക്കുവാനും കാതോ 
ലിക്കേറ്റിന്റെ കീഴില്‍ അടിയുറച്ചുനില്‍ക്കുവാനും അദ്ദേഹത്തിന്‌ സാധി 
ച്ചിട്ടുണ്ട്‌. എന്നും കാതോലിക്കേറ്റിന്റെ അന്തസ്സുയര്‍ത്തിപ്പിടിക്കുന്ന 
പരിശ്രമങ്ങളില്‍ അദ്ദേഹം പങ്കാളികളായിത്തീര്‍ന്നിട്ടുമുണ്ട്‌. 


ബഹുവിധ കര്‍മ്മപദ്ധതികള്‍ 


വൈദികസംഘത്തിന്റെ ചുമതലയില്‍ എന്തെല്ലാം പ്രവര്‍ത്തനങ്ങള്‍....? 
വൈദിക സമ്മേളനങ്ങള്‍ 


മൂന്നുവര്‍ഷത്തിലൊരിക്കല്‍ ത്രൈവാര്‍ഷിക സമ്മേളനമായി നാം കൂടി 
വരുന്നത്‌ മലങ്കരയിലെ വൈദികരുടെ സംഘബോഗശത്തിന്റെ പ്രതീകമാണ്‌. 
മൂന്നിലധികം വൈദിക മഹാസമ്മേളനങ്ങളും, മുന്ന്‌ ബാഹ്യകേരള വൈദിക 
സമ്മേളനവും, നാല്‍പതിലധികം മേഖലാ സമ്മേളനങ്ങളും ജനറല്‍ സ്വെര്ര 
ട്ടറി എന്നനിലയില്‍ ക്രമീകരിക്കാന്‍ കഴിഞ്ഞതില്‍ ദൈവത്തോട്‌ നന്ദി രേഖ 
പ്പെടുത്തുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ്‌ മാസം നടക്കേണ്ട ത്രൈവാര്‍ഷിക സമ്മേ 
ളനം കോവിഡ്‌ മഹാമാരി മൂലം നടത്തുവാന്‍ കഴിയാത്തതില്‍ അതീവ 
ദു:ഖിതനുമാണ്‌. എത്രയും വേഗം ആ സമ്മേളനം നടത്തുവാന്‍ കഴിയട്ടെ 
എന്നാണ്‌ പ്രാര്‍ത്ഥന. 
വെബ്‌ സെമിനാര്‍ 

കോവിഡുമൂലം എല്ലാ മേഖലയും നിശബ്ദമായപ്പോള്‍ പ. ബസേലി 
യോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീയന്‍ ബാവാതിരുമേനിയുടെ 
പ്രത്യേക കല്‍പ്പന പ്രകാരം ഒന്‍പതിലധികം വൈദിക വെബ്സെമിനാറു 
കള്‍ ക്രമീകരിക്കുവാന്‍ സാധിച്ചിട്ടുണ്ട്‌. വൈദിക സംഘത്തിന്റെ പേരില്‍ 
ഒരു സൂം പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയിട്ടുണ്ട്‌. 


വാട്‌സാപ്പ്‌ ബ്രോഡ്കാസ്സ്റിംഗ്‌ 
കഴിഞ്ഞ പത്തുവര്‍ഷങ്ങളായി വൈദികരെ സംബന്ധിച്ച്‌ പരസ്പരം അറി 
യേണ്ട വാര്‍ത്തകള്‍ കൈമാറിയിരുന്നത്‌ 10011൦ 515 മുഖേനയാണ്‌. 


പ്രധാനമായും പരുമല പള്ളിയുടെ സമീപത്ത്‌ മറുവിഭാഗം പുതിയതായി ദേവാ 
ലയം നിര്‍മ്മിക്കുവാന്‍ ആഗ്രഹിച്ച ഘട്ടങ്ങളില്‍ അവയെ പ്രതിരോധിക്കുവാ 
നുള്ള ശ്രമങ്ങളില്‍ മുഖ്യമായ നേതൃത്വം നല്‍കുവാന്‍ ആ കാലയളവില്‍ സാധി 
ച്ചിട്ടുണ്ട്‌. സഭാ മാനേജിംഗ്‌ കമ്മറ്റിഅംഗം എന്നനിലയിലും ശക്തമായ നിലപാ 
ടുകള്‍ പറയുവാനും കൈക്കൊള്ളുവാനും സാധിച്ചിട്ടുണ്ട്‌. ആ കാഘഘട്ടങ്ങ 
ളിലെ സഭാവിഷയങ്ങള്‍ ഉള്‍പ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മാനേ 
ജിംഗ്‌ കമ്മറ്റിയില്‍ പറയുവാന്‍ സാധിച്ചിട്ടുണ്ട്‌. മാനേജിംഗ്‌ കമ്മറ്റിയുടെ സബ്‌ 
കമ്മിറ്റിയായ വസ്തു സംരക്ഷണസമിതിയിലും സജീവമായി ഇടപെട്ട പ്രവര്‍ത്തി 
ച്ചു. സഭയുടെ രണ്ട്‌ ശമ്പള പരിഷ്ക്കരണ പദ്ധതികളില്‍ പങ്കാളിയായി വൈദിക 
ശമ്പള പരിഷ്‌ക്കരണത്തിന്‌ വളരെ കാലികമായ ഒരു വര്‍ദ്ധനവ്‌ വരുത്തുവാന്‍ 
തക്കവണ്ണം പരിശ്രമിച്ചിട്ടുണ്ട്‌. വൈദിക ക്ഷേമനിധി ഗവേണിംഗ്‌ ബോര്‍ഡ്‌ 
അംഗം എന്നനിലയിലും സജീവമായി പങ്കുചേരുവാനും ഫല്രപദമായി അതിന്റെ 
തുക വിനിയോഗ ല്രരീയയില്‍ വൈദികരുടെ പക്ഷത്തുനിന്നുകൊണ്ട്‌ വിത 
രണം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്‌. 


4. പ്രഭാഷണ ശൈലിയും ദര്‍ശനവും എന്താണ്‌? 


പ്രഭാഷണം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്‌. കഴിഞ്ഞ കാല്‍നൂറ്റാണ്ടായി 
ഞാനേറെ പ്രതിബദ്ധതയോടെ നിര്‍വൃഹിക്കുന്ന ഒരു അനുഗ്രഹീതമായ ശുശ്രൂ 
ഷയാണ്‌. അത്‌ വളരെ ഗൌരവമായ ദൈവവചന പങ്കുവയ്ക്കലിന്റെ വേദിയാ 
ണെന്നാണ്‌ എന്റെ ഉത്തമമായ ബോധ്യം. വലിപ്പച്ചെറുപ്പങ്ങള്‍ നോക്കാതെ ഈ 
ശുശ്രൂഷ ഭംഗിയായി നിര്‍വൃഹിപ്പാന്‍ ലോകം എമ്പാടും സഞ്ചരിപ്പാന്‍ അവസ 
രവും ഭാഗ്യവും എനിക്ക്‌ ലഭിച്ചിട്ടുണ്ട്‌. ര്രഭാഷണങ്ങളെല്ലാം തന്നെ വേദപു 
സ്തകാധിഷ്ഠിതവും യേശുക്രിസ്തുവിന്റെ ആളത്തപരമതയെ പരിചയപ്പെടു 
ത്തുന്നതും സഭയുടെ വിശ്വാസപാരമ്പര്യങ്ങള്‍ പ്രചരിപ്പിക്കുന്നതിനുമുള്ള വേദി 
യാണെന്ന ബോധ്യത്തോടുകൂടിയാണ്‌ ഈ കാല്‍നൂറ്റാണ്ട്‌ പ്രവര്‍ത്തിച്ചത്‌. 
അതോടൊപ്പം തന്നെ വര്‍ത്തമാനകാല പശ്ചാത്തലങ്ങളോടും സംവേദിക്കണം 
എന്നുള്ള കാഴ്ചപ്പാട്‌ ര്രസംഗവേദിയില്‍ എന്നെ ഭരിക്കുന്നുണ്ട്‌. സഭയെ നില 
നിര്‍ത്തുവാന്‍ തക്കവണ്ണം ഏറ്റവും അനിവാര്യമായ ശുധശ്രൂഷയെന്ന നിലയില്‍ 
വളരെ പവിയ്രമായും സമര്‍പ്പണപൂരിതവുമായിട്ടാണ്‌ ഈ ശുശ്രൂഷ നിര്‍വ്ൃഹി 
ക്കുന്നത്‌. 


5. ഏകറ്റുമെനിക്കല്‍-സഭാന്ത ബന്ധങ്ങളിലെ ഇടപെടലുകള്‍ $ 


എക്യുമെനിക്കല്‍, ദൈവശാസ്ത്ര സാഹിത്യ സമിതിപോലുള്ള (11.0) മേഖ 
ലകളില്‍ പത്തുവര്‍ഷം വൈസ്‌ പ്രസിഡന്റായി പ്രവര്‍ത്തിപ്പാന്‍ അവസരം ഉണ്ടാ 
യി. മലയാളത്തിലുള്ള വേദശാസ്ര്ത പബ്ലിക്കേഷന്‍സ്‌ ആവോളം പ്രോത്സാ 
ഹിപ്പിക്കുവാനും ഉള്ള പരിശ്രമങ്ങളില്‍ പങ്കുചേരുവാനും കഴിഞ്ഞു. കേരള 
ക്രിസ്തൃന്‍ കൌണ്‍സില്‍ ഓഫ്‌ ചര്‍ച്ചസിന്റെ കമ്മീഷന്‍ ചെയര്‍മാനായി 
പ്രവര്‍ത്തിക്കുവാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. സഭയുടെ തനിമ, പാരമ്പര്യം അത്‌ ഒരു 
അണുവിടപോലും കോട്ടം വരാതെയുള്ള എക്യുമെനിക്കല്‍ ദര്‍ശനങ്ങളാണ്‌ 
കാലത്തിനാവശ്യം എന്നുള്ളത്‌ എന്ന ഉത്തമബോധ്യത്തോടെയാണ്‌ അതില്‍ 
ഇടപെട്ടിട്ടുള്ളത്‌. സഭയ്ക്കുവേണ്ടി ഈ വേദികളിലെല്ലാം കിട്ടുന്ന അവസരങ്ങ 
ളില്‍ നിലപാടെടുക്കുവാനും സംസാരിക്കുവാനും സംവേദിക്കുവാനും കഴിഞ്ഞി 
ടുണ്ട. 


തുറവി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസ്സോസിയേഷന്‍ 2022 മു 


എന്നാല്‍ ക്രേനദ്ര ഗവണ്‍മെന്റിന്റെ ചില പ്രത്യേക പോളിസി 
കള്‍ മൂലം ആ ആശയവിനിമയം ഇപ്പോള്‍ വാട്സാപ്പ്‌ 
ബ്രോഡ്കാസ്റ്റംഗ്‌ വഴിയാണ്‌ നാം നിര്‍വൃഹിക്കുന്നത്‌. 
വൈദിക ഭവനങ്ങളില്‍ സംഭവിക്കുന്ന ചരമം, സഭാവാര്‍ത്ത 
കള്‍ എന്നിവ വൈദികരിലേക്ക്‌ എത്തിക്കുവാന്‍ പരിശ്രമി 
ച്ചുവരുന്നു. 

വൈദിക ക്ഷേമനിധി 


പരിശുദ്ധ സഭയുടെ നേരിട്ടുള്ള മേല്‍നോട്ടത്തില്‍ 
വൈദിക ക്ഷേമനിധി പ്രവര്‍ത്തിച്ചുവരുന്നു. സഭയുടെ 
വൈദിക ട്രസ്റ്റിയാണ്‌ കാലാകാലങ്ങളായി ഈ ക്ഷേമനി 
ധിയുടെ സ്വെക്രട്ടറി. ഭവനനിര്‍മ്മാണം, ചികിത്സ എന്നിവ 
യ്ക്കുപുറമെ വൈദികസംഘത്തിന്റെ പ്രത്യേക ആവശ്യം 
പരിഗണിച്ച്‌ വൈദികരുടെ പെണ്‍മക്കളെ വിവാഹം കഴി 
പ്പിക്കുമ്പോള്‍ പ്രത്യേക സഹായനിധിയും, പ്ലസ്‌ ടു കഴി 
ഞ്ഞുള്ള ഉപരിപഠനത്തിന്‌ പ്രത്യേക സഹായനിധിയും 
രൂപീകരിച്ചിട്ടുണ്ട്‌. എന്നാല്‍ കോവിഡു മഹാമാരി മൂലം 
കഴിഞ്ഞ രണ്ടുവര്‍ഷമായി ഈ ക്ഷേമനിധി പ്രവര്‍ത്തിക്കു 
ന്നില്ല. 
വൈദിക ഇന്‍ഷുറന്‍സ്‌ 


കാലാകാലങ്ങളിലുള്ള അസോസ്സിയേഷന്‍ സ്വെകട്ടറി 
മാരുടെ താല്‍പര്യം വൈദിക ഇന്‍ഷുറന്‍സ്‌ പദ്ധതി ക്രിയാ 
ത്മകമാകുന്നതില്‍ സഹായിച്ചിട്ടുണ്ട്‌. മുന്‍ അസോസ്സിയേഷന്‍ സ്വകട്ടറി ഡോ. 
ജോര്‍ജ്ജ്‌ ജോസഫ്‌ വൈദികര്‍ക്ക്‌ മാത്രമായി തുടങ്ങിയ ഇന്‍ഷുറന്‍സ്‌ ഇപ്പോ 
ഴത്തെ അസോസ്സിയേഷന്‍ സ്വെക്രട്ടറി അഡ്വ. ബിജു ഉമ്മന്‍ വൈദിക കുടുംബ 


6. വേദശാസ്ര്ത-പൊതുവിദ്യാഭ്യാസ പഠനങ്ങള്‍ എങ്ങനെയായിരുന്നു? 


വേദശാസ്ര്ര പഠനങ്ങളില്‍ യു.ജി.സി. ഫെലോഷിപ്പുകളുള്ള യൂണിവേഴ്‌സി 
റ്റികളില്‍ ഇപ്പോള്‍ ധാരാളമായ സാധ്യതകള്‍ തുറന്നുകിട്ടുന്നുണ്ട്‌. ആ മേഖല 
കളില്‍ ഗവേഷണം നടത്തി ഉന്നത ബിരുദം ലഭിക്കുന്ന നിരവദി വൈദികര്‍ 
നമുക്കുണ്ട എന്നതില്‍ അഭിമാനിക്കാം. എനിക്കും യു.ജി.സി. തലങ്ങളില്‍ മല 
അകകരസഭയുടെ സ്വത്വത്തെപ്പറ്റി പഠിക്കുവാന്‍ ന്രസാണികളുടെ അധിനിവേശ വിരു 
ദ്ധതയെ ആധാരമാക്കി അത്‌ സ്വാത്രന്്യസമരത്തിന്‌ തുല്യമായ പോരാട്ടെമെന്ന 
ആശയത്തെ സ്ഥാപിച്ചെടുക്കുവാനുള്ള പി. എച്ച്‌. ഡി. ഗവേഷണം നിര്‍വൃഹി 
പയാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. സഭാചരിത്രത്തെ സഭാമക്കള്‍ക്ക്‌ പരിചയപ്പെടുത്തുന്ന 
തിനോടൊപ്പം തന്നെ സെക്കുലര്‍ സമൂഹത്തോടും പരിചയപ്പെടുത്തുവാന്‍ ഈ 
പഠനം കൊണ്ട്‌ കഴിയുന്നു. തീര്‍ച്ചയായും വേദശാസ്ത്രജ്ഞരോടൊപ്പം പൊതു 
സമൂഹത്തോട്‌ സഭയുടെ പാരമ്പര്യത്തെപ്പറ്റിയും ചരിര്തത്തെപ്പറ്റിയും ആരാ 
ധന ശൈലികളെപ്പറ്റിയും സാക്ഷ്യത്തെപ്പറ്റിയുമൊക്കെ കൂടുതലായി സംവേ 
ദിക്കേണ്ടതുണ്ട്‌ എന്നാണ്‌ എന്റെ ഉത്തമമായ കാഴ്ചപ്പാട്‌. അതനുസരിച്ചാണ്‌ 
എന്റെ പഠനങ്ങളും ചിന്തകളും ക്ലാസ്സുകളും ക്രമീകരിക്കുന്നത്‌. 


7, മലങ്കര സഭയിലെ അഡ്മിനിസ്ട്രേറ്റീവ്‌ ഭരണകാലം എപ്രകാരം 
വിലയിരുത്തുന്നു? 


മലങ്കരസഭാ ചരിധ്രത്തില്‍ ഇദംപ്രഥമമായി സംഭവിക്കുന്ന ഒന്നാണ്‌ പ്രധാന 
മേലധ്യക്ഷന്‍ ഇല്ലാത്ത ഒരു അഡമിനിസ്ട്രേറ്റീവ്‌ ഭരണം. പ. പൌലോസ്‌ ദ്ധിതീ 
യന്‍ ബാവാതിരുമേനിക്കുശേഷം നടന്ന അഡ്മിനിസ്ട്രേറ്റീവ്‌ ഭരണം സഭാച 
രിത്രത്തിലെ നാഴികക്കല്ലാണ്‌. അത്‌ നമ്മള്‍ ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത്‌ 
പരിശുദ്ധ എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസിന്റെ ധീരമായ നേതൃത്വത്തോടും 
സംഘബോധത്തോടും മറ്റാര്‍ക്കും അതിനകത്ത്‌ അവകാശവാദം ഉന്നയിക്കു 
വാന്‍ കഴിയുമെന്ന്‌ എനിക്കു തോന്നുന്നില്ല. ആരെങ്കിലും അവകാശവാദം ഉന്ന 
യിക്കുന്നെങ്കില്‍ അത്‌ വെറും പൊള്ളത്തരമാണെന്നാണ്‌ എന്റെ ഒരു ചിന്ത. 
സഭാപിതാക്കന്മാര്‍ ഒന്നിച്ചുനിന്ന്‌ വളരെ ഗൌരവമായ തീരുമാനങ്ങള്‍ എടുത്ത 
ആ കാലത്തെ മുന്നോട്ട്‌ നയിച്ചത്‌ മലങ്കരസഭയിലെ സീനിയര്‍ മ്രെതാപ്പോലീത്ത 
അഭിവന്ദ്യ കുര്യാക്കോസ്‌ മാര്‍ ക്ലീമ്മീസ്‌ തിരുമേനിയുടെ നേതൃത്വം, ഇപ്പോ 
ഴത്തെ ബാവാ തിരുമേനിയായ പരിശുദ്ധ മാത്യൂസ്‌ തൃതീയന്‍ ബാവായുടെ 
നേതൃത്വം, സുന്നഹദോസ്‌ സ്വരെകട്ടറിയായിരുന്ന ഡോ. യൂഹാനോന്‍ മാര്‍ ദീയ 
സ്‌ക്കോറോസ്‌ തിരുമേനി, ഡോ. യാക്കോബ്‌ മാര്‍ ഐറേനിയോസ്‌ തിരുമേ 
നി, യൂഹാനോന്‍ മാര്‍ മിലിത്തിയോസ്‌ തിരുമേനി എന്നിവരുടെ നേതൃത്വം. 
ഈ പിതാക്കന്മാരുടെ ധീരമായ നേതൃത്വത്തിലാണ്‌ അന്ന്‌ സഭ ആ വൈതര 
ണികളെ ഏറെ ശോഭപൂര്‍ണ്ണമായി എല്ലാവരും അംഗീകരിക്കത്തക്കവണ്ണം 
പൂര്‍ത്തീകരിച്ചത്‌ എന്നുള്ളത്‌ വളരെ പ്രതീക്ഷനല്‍കുന്നു. എല്ലാ വെല്ലുവിളിക 
ളെയും നേരിടുവാന്‍ തക്കവണ്ണം മലങ്കരസഭ സജ്ജമാണ്‌ എന്നുള്ളതില്‍ നമുക്ക്‌ 
അഭിമാനിക്കാം. 


8, കോവിഡ്‌ കാല സഭാദായത്യ നിര്‍വൃഹണങ്ങള്‍ക്ക്‌ എങ്ങനെയെല്ലാം 
വഴികാട്ടിയായി? 


കോവിഡു കാലത്ത്‌ സഭയും സഭാപ്രവര്‍ത്തനങ്ങളും ഒക്കെ നിശ്ചലമായ 


ത്തിനായി വിപുലീകരിച്ചിട്ടുണ്ട്‌. വൈദിക സംഘം ഈ 
പ്രവര്‍ത്തനങ്ങളില്‍ സജീവമായ പങ്കാളിത്തവും പിന്‍തു 
ണയും നല്‍കിവരുന്നു. 
വൈദിക ശമ്പളപദ്ധതി 

പ്രവര്‍ത്തന കാലയളവില്‍ മുന്നു ശമ്പള പദ്ധതിക 
ളുടെ ഭാഗമാകുവാന്‍ കഴിഞ്ഞതില്‍ ദൈവത്തെ സ്തുതി 
ക്കുന്നു. രണ്ടു വര്‍ഷം മുമ്പേ വൈദികരുടെ ശമ്പള 
പദ്ധതി പുതുക്കപ്പെട്ട്‌ സഭാസമതികളിള്‍ അംഗീകാരം 
വാങ്ങിച്ച്‌ കല്‍പ്പനകള്‍ വരെ ഇടവകകള്‍ക്ക്‌ ലഭിച്ചതാ 
ണ്‌. കോവിഡ്‌ മഹാമാരി അത്‌ പ്രാവര്‍ത്തികമാക്കുവാന്‍ 
തടസ്സമായി നില്‍ക്കുന്നു. എങ്കിലും വൈദികരുടെ 
ശമ്പളം കാലത്തിനനുയോജ്യമാകുവാന്‍ ശക്തമായ ഇട 
പെടലുകള്‍ നടത്തുവാന്‍ ഈ കാലയളവില്‍ വൈദിക 
സംഘത്തിന്‌ സാധിച്ചിട്ടുണ്ട്‌. 
കോവിഡ്‌ സഹായനിധി 

കോവിഡിന്റെ പശ്ചാത്തലത്തില്‍ വൈദിക ക്ഷേമ 
നിധി പ്രവര്‍ത്തിക്കാന്‍ കഴിയാതെ വന്ന പശ്ചാത്തല 
ത്തില്‍ കോവിഡു മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന 
വൈദികരെ സഹായിച്ചേതീരു എന്ന പരിശുദ്ധ 
മാത്യൂസ്‌ തൃതീയന്‍ ബാവാതിരുമേനിയുടെ ഉറച്ച നില 
പാട വൈദിക സംഘത്തിന്റെ നേതൃത്വത്തില്‍ കോവിഡ്‌ 
സഹായനിധി രൂപീകരിക്കുവാന്‍ കാരണമായി. പരിമിതികള്‍ക്കു നടുവിലും 
വലിയ തുക കണ്ടെത്തി നിരവധി വൈദികരെ സഹായിക്കാന്‍ കഴിഞ്ഞ ചാരി 
താര്‍ത്ഥ്യം വൈദികസംഘത്തിനുണ്ട്‌. 


ഒരു കാലഘട്ടത്തിലെ ഓണ്‍ലൈന്‍ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള 
വിശ്വാസികളോട്‌ വചനശുശ്രൂഷയും വിശ്വാസപഠനവും നിര്‍വൃഹിപ്പാന്‍ കഴി 
ഞ്ഞു. വൈദിക സമൂഹത്തെ ഓണ്‍ലൈന്‍ മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ 
പൌലോസ്‌ ദ്വിതീയന്‍ ബാവായുടെ നിര്‍ദ്ദേശപ്രകാരം സംഘടിപ്പിക്കുവാന്‍ 
പ്രത്യേകമായിട്ട്‌ സാധിച്ചിട്ടുണ്ട്‌. അതോടൊപ്പം തന്നെ കോവിഡുകാല സാമൂ 
ഹൃക്ഷേമ പ്രവര്‍ത്തനങ്ങളില്‍ ഇടപെടാന്‍ സാധിച്ചിട്ടുണ്ട്‌. യുവജനങ്ങളുമായി 
ചേര്‍ന്ന്‌ സാനിറ്റൈസര്‍, മാസ്ക്‌ തുടങ്ങിയവയുടെ വിതരണങ്ങള്‍ കാരൃക്ഷമ 
മായി പങ്കുചേരുവാനും സാധിച്ചിട്ടുണ്ട്‌. വൈദികര്‍ക്കായി ഒരു കോവിഡുകാല 
കരുതല്‍ ഫണ്ട്‌ രൂപീകരിച്ചു വിതരണം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്‌ എന്നത്‌ 
പ്രത്യേകം ചാരിതാര്‍ത്ഥ്യജനകമാണ്‌. 


പഴയസെമിനാരി ദ്വിശതാബ്ദി ഫോൽ സ്റാമ്പ്‌ 


മീചക.രസഭയുടെ ചരിത്രത്തില്‍ ഇദംപ്രഥമമായിട്ടാണ്‌ ഭാരത 
സര്‍ക്കാര്‍ ഒരു പോസ്റ്റല്‍ സ്റ്റാമ്പ്‌ പുറത്തിറക്കിയത്‌. പഴയസെമിനാ 
രിയുടെ ദ്വിശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്‌ 
അന്നത്തെ രാഷ്ദ്രപതിയായിരുന്ന പ്രണാബ്‌ മുഖര്‍ജി രാഷ്ര്രപതി 
ഭവനില്‍ വച്ച്‌ പോസ്റ്റല്‍ സ്റ്റാന! പ്രകാശനകര്‍മ്മം നിര്‍വൃഹിച്ചത്‌. ദ്വിശ 
താബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ പോസ്റ്റല്‍ സ്റ്റാമ്പിന്റെ 
അനുവാദത്തിനും അതിന്റെ പ്രമുക്തികര്‍മ്മത്തിനും വേണ്ടി നിയോ 
ഗിക്കപ്പെട്ട കമ്മറ്റിയുടെ കോ-ഓര്‍ഡിനേറ്ററായിരുന്നു ഡോ. തോമസ്‌ 
വര്‍ഗ്ഗീസ്‌ അമയില്‍ അച്ചന്‍. അന്നത്തെ ക്യാബിനറ്റ്‌ മന്ത്രിയായിരുന്ന 
ശ്രീ. കൊടിക്കുന്നില്‍ സുരേഷ്‌ എം.പി.യുടെ ശുപാര്‍ശപ്രകാരം 
ഗവണ്‍മെന്റിന്‌ സമര്‍പ്പിച്ചിരിക്കുന്ന അപേക്ഷ സര്‍ക്കാര്‍ അനുകൂല 
മായ തീരുമാനങ്ങള്‍ എടുക്കുകയും തുടര്‍ന്ന്‌ ദ്വിശതാബ്ദിയോട 
നുബന്ധമായ പോസ്റ്റല്‍ സ്റ്റാമ്പ്‌ പുറത്തിറക്കുകയും ചെയ്തു. 

പ്രമുക്തികര്‍മ്മത്തില്‍ പരി. ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാബാവാ തിരുമേനി, അഭി. ഡോ. 
മാത്യൂസ്‌ മാര്‍ സേവേറിയോസ്‌ മ്മെതാപ്പോലീത്ത, കാലം ചെയ്ത 
അഭി. തോമസ്‌ മാര്‍ അത്താനാസ്യോസ്‌ മ്രെതാപ്പോലീത്ത, അഭി. 
ഡോ. യൂഹാനോന്‍ മാര്‍ ദെമിത്രിയോസ്‌ മ്രെതാപ്പോലീത്ത 
അന്നത്തെ സഭാസ്ഥാനികളായിരുന്ന വൈദിക ്രസ്റ്റി ഡോ. 
ജോണ്‍സ്‌ ഏര്ബഹാം കോനാട്ടച്ചന്‍, അസോസ്സിയേഷന്‍ സ്വെകട്ടറി 
ഡോ. ജോര്‍ജ്ജ്‌ ജോസഫ്‌, പഴയസെമിനാരി മാനേജര്‍ എം. സി. 
കുര്യാക്കോസ്‌ അച്ചന്‍, കെ. എം. സഖറിയാ അച്ചന്‍, നിതിന്‍ എ. 
ചെറിയാന്‍ തുടങ്ങിയ ഡെലിഗേഷന്‍ രാഷ്ര്രപതി ഭവനില്‍ താമ 
സിക്കുകയും പ്രമുക്തികര്‍മ്മങ്ങളില്‍ പങ്കുചേരുകയും ചെയ്തു. മല 
അകരസഭയുടെ അനിനന്ദനാര്‍ഹമായ മുഹൂര്‍ത്തത്തിന്‌ നേതൃത്വം 
നല്‍കിയതില്‍ പ്രധാനിയാണ്‌ ഡോ. തോമസ്‌ വര്‍ഗ്ഗീസ്‌ അമയില്‍ 
അച്ചന്‍. 


4 തുറവി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസ്സോസിയേഷന്‍ 2022 


ഹൃദയപൂര്‍വ്വം ഒരു വോട്‌ ... 


ബഹുമാന്യരേ, സ്നേഹിതരേ, 


വൈദിക ട്രസ്റ്റി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്‌ ഓഗസ്റ്റ്‌ നാലിന്‌ നടക്കു 
കയാണല്ലോ. സഭയും സമൂഹവും കാലത്തിന്‌ അനുയോജ്യമായ നിലപാടുകള്‍ 
പ്രതീക്ഷിക്കുന്ന കാലഘട്ടം കൂടിയാണ്‌. 


സഭയുടെ സമ്ധഗമായ വളര്‍ച്ചയില്‍ പ.കാതോലിക്കാ ബാവാ തിരുമനസിന്റെ 
ഉപദ്ദേശങ്ങള്‍ സ്വീകരിച്ച്‌ പുതിയ ജനക്ഷേമപരവും സഭാ വിശ്വാസ പ്രബോധന 
പരവുമായ പദ്ധതികളെക്കുറിച്ച്‌ ചില സ്വപ്നങ്ങള്‍ മനസിലുണ്ട്‌. അവ 
പൂര്‍ണ്ണമായും അക്ഷരങ്ങളിലൂടെ പങ്കുവെങ്കുവാന്‍ കഴിയില്ലെങ്കിലും ചില 
സൂചനകള്‍ മാത്രം നല്‍കുന്നു. 


വൈദിക ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടാല്‍ താഴെ 
സൂചിപ്പിക്കുന്ന കാര്യങ്ങള്‍ക്ക്‌ മുന്‍ഗണന നല്‍കി 
പ്രവര്‍ത്തിക്കാനാണ്‌ ദൈവകൃപയില്‍ ശരബണപ്പെടുന്നത്‌. 


1. മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ മൂന്നാം തലമുറ 
യുടെ (പുതു തലമുറയുടെ) വിശ്വാസ പരിപോഷണ 
ത്തിനും ഭാവി ജീവിതത്തിനും അനിവാര്യമായ 
കര്‍മ്മ പദ്ധതികള്‍ ആവിഷ്ക്കരിക്കുവാന്‍ ആഗ്രഹി 
ക്കുന്നു. 

2. പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യവും സ്വത്വവും വിട്ടു 
വീഴ്‌ചയില്ലാതെ സംരക്ഷിക്കും. 


3. സഭാ കേസ്സില്‍ സുപ്രീംകോടതി വിധിയുടെ അന്ത 
സത്ത സംരക്ഷിക്കുവാനും, സഭാ ഭരണഘടനാ 
ധിഷ്ഠിതമായ സമാധാനം കൈവരിക്കുവാന്‍ ഉള്ള 
പരിശ്രമങ്ങള്‍ക്കൊപ്പവും നിലകൊള്ളും. 


4. മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാ മക്കള്‍ക്ക്‌ സഭയുടെ സ്ഥാപന 
ങ്ങളില്‍ പ്രഥമ പരിഗണന എന്ന തത്വം ഉയര്‍ത്തിപ്പിടിക്കും. 


5. ജോലി / വിദ്യാഭ്യാസം എന്നിവയില്‍ അപേക്ഷകരുടെ മെറിറ്റ്‌ സംരക്ഷി 
ക്കുവാന്‍ നിലപാടുകള്‍ സ്വീകരിക്കും. അവരുടെ സഭാസേവന / നേതൃത്വ 
ത്തിനും പ്രത്യേക പരിഗണന നല്‍കും. 


6. മലയോരമേഖലയിലെ പ്രതിസന്ധികള്‍ക്ക്‌ പരിഹാരം കണ്ടെത്താന്‍ 
അനിവാര്യമായ നേതൃത്വം നല്‍കും . ഇതു പോലുള്ള കാലിക വിഷയങ്ങ 
ളില്‍ ഉചിതമായ നിലപാടുകള്‍ ജനക്ഷേമത്തിനായി സ്വീകരിക്കും. 


7. വികസന പദ്ധതിയുടെ പേരില്‍ കുടിയിറക്കപ്പെട്ട സഭാ മക്കളോടൊപ്പം നില 
കൊള്ളും. സാധാരണക്കാരുടെ ശബ്ദം സഭാ വേദികളില്‍ അവതരിപ്പിക്കാനും 
ആവശ്യ സന്ദര്‍ഭങ്ങളില്‍ കൃത്യമായി ഇടപെടാനും കഴിയും. 


8. പരിശുദ്ധ സഭയുടെ വിശ്വാസം, പാരമ്പര്യം, ചരിത്രം എന്നിവ പ്രചരിപ്പി 
ക്കുന്നതില്‍ സാമുഹിക മാധ്യമങ്ങളുടെ സാധ്യത ഫലപ്രദമായി പ്രയോ 
ജനപ്പെടുത്തുവാന്‍ പദ്ധതികള്‍ ആവിഷ്‌ക്കരിക്കും. 

9. വൈദിക സംഘം ജനറല്‍ സ്വെകട്ടറി എന്ന നിലയില്‍ വൈദിക ക്ഷേമ 
ത്തിനുവേണ്ടി നടത്തിയ പ്രവര്‍ത്തനങ്ങള്‍ കൂടുതല്‍ ഫലപ്രദവും 
കാര്യക്ഷമവുമായി നിര്‍വഹിക്കും. 

10. മലങ്കര സഭയുടെ പ്രവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങളും, നിര്‍ദ്ദേശങ്ങളും 
സഭയുടെ മുഖ്യധാരയില്‍ എത്തിക്കും. 


൫ ഫംഡോ, സജിവര്‍റ്റീസ്‌ അമമില്‍ 


1 


00 അ 


1 


നാസും. യ 
ഫാ. സജി വര്‍ഗീസ്‌ അ9യില്‍ 


പി. ലോ. തോമസ്സ്‌ വര്‍ഥ്ീസ്‌ അമയില്‍ 


പൌരോഹിത്യ പാരമ്പര്യമുള്ള അമയില്‍ കുടുംബ 
ത്തിന്റെ മൂന്നാം തലമുറയുടെ പ്രതിനിധി. ഗണിത 
ശാസ്ത്രത്തില്‍ മഹാത്മാഗാന്ധി സര്‍വൃകലാശാല 
യില്‍ നിന്ന്‌ ബിരുദം, വേദശാസ്ത്രത്തില്‍ സെറാം 
മ്പൂര്‍ സര്‍വ്വകലാശാലയില്‍ നിന്ന്‌ ബിരുദം, സാമൂഹ്യ 
വിശകലനം എന്ന നൂതന പാഠൃശാഖയില്‍ സെറാം 
മ്പൂര്‍ സര്‍വ്വകലാശാലയില്‍ നിന്ന്‌ വേദശാസ്ത്ര ബിരു 
ദാനന്തര ബിരുദം. മഹാത്മാഗാന്ധി സര്‍വൃകലാശാ 
ലയില്‍ ന്ഥരസ്ധാണി്‌ അധിനിവേശ വിരുദ്ധതയും സ്വദേശ? (സ്ഥാനങ്ങളും എന്ന വിഷയ 
ത്തില്‍ ഡോക്ടര്‍ ബിരുദം. 


11. ചാരിറ്റി (സാമൂഹ്യ ക്ഷേമ പ്രവര്‍ത്തനങ്ങളില്‍ പ്രതിജ്ഞാബദ്ധമായ 
ഇടപെടലുകള്‍ ഉറപ്പു നല്‍കുന്നു. 

12. ക്രേന്ദ്ര-സംസ്ഥാന സര്‍ക്കാരുകളുടെ വിവിധ പദ്ധതികളെ പ്രയോജന 
പ്പെടുത്തി കൂടുതല്‍ തൊഴില്‍ സംരംഭങ്ങള്‍ സൃഷ്ടിക്കുവാന്‍ പ്രയത്നിക്കും. 


13. മാധ്യമ ഇടങ്ങളിലും / ചാനല്‍ ചര്‍ച്ചകളിലും സഭയുടെ അന്തസ്സ്‌ ഉയര്‍ത്തി 
പ്പിടിച്ച്‌ കൃത്യമായ നിലപാടുകള്‍ അറിയിക്കും. 


14. വൈദിക- ശുധ്രൂഷക സേവന വേതന വ്യവസ്ഥകള്‍ കാലാനുസൃതമായി 
പരിരക്ഷിക്കാന്‍ കഴിവതും പരിശ്രമിക്കും. 


15. നിശബ്ദതയല്ല നിലപാടുകളാണ്‌ അനിവാര്യം എന്ന 
ചിന്തയോടെ, ഒറ്റയ്ക്ക്‌ നടക്കല്‍ അല്ല സഹവര്‍ത്തിത്തമാണ്‌ 
നിയോഗം എന്ന കാഴ്ചപ്പാട്‌ ഉയര്‍ത്തിപ്പിടിക്കും. 


16. മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ എല്ലാ തലമുറകള്‍ 
ക്കും നേതൃത്വപരമായ പങ്കാളിത്തം ഉറപ്പാക്കുവാന്‍- 
തെരഞ്ഞെടുക്കപ്പെട്ടാല്‍ വൈദിക ട്രസ്റ്റി പദവിയില്‍ 
അഞ്ചു വര്‍ഷം മ്രതമേ ഉണ്ടാവുകയുള്ളൂ എന്ന്‌ ഉറപ്പു 
നല്‍കുന്നു. 


ന 


17. പ. സുന്നഹദോസ്‌, മലങ്കര സഭാ മാനേജിങ്ങ്‌ കമ്മിറ്റി, 

മലങ്കര അസോസിയേഷന്‍ തുടങ്ങിയ സഭാ സമിതി 

കളോട്‌ പൂര്‍ണ്ണ വിധേയത്വത്തില്‍ സഭയെ ശുശ്രൂഷിക്കു 
വാന്‍ എപ്പോഴും ഞാന്‍ സന്നദ്ധനായിരിക്കും. 


18. മലങ്കര സഭയുടെ വിവിധങ്ങളായ വികസന പ്രവര്‍ത്തന 
ങ്ങളും സഭാ ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയാക്കുന്നതിനായി 
എല്ലാ സമിതികളുടെയും ഭ്രദാസനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെ 
പിന്തുണയും പങ്കാളിത്തവും ഉറപ്പാക്കും. 
19. സഭയ്ക്ക്‌ അടുത്ത 10 വര്‍ഷത്തേക്ക്‌ ആവശ്യമായ വളര്‍ച്ചയുടെയും 
വികസനത്തിന്റെയും മാര്‍ഗ്ഗരേഖകള്‍ ശാസ്രതീയമായി ആവിഷ്‌ക്കരിക്കും. 
20. സഭയുടെ എളിയ ശുശ്രൂഷകന്‍ എന്ന നിലയില്‍ എപ്പോഴും എന്നും 
സഭാമക്കളോട്‌ ഒപ്പം നിലനില്‍ക്കുവാനും ആവശ്യമായ നിലപാടുകള്‍ 
സ്വീകരിക്കുവാനും ഞാന്‍ എപ്പോഴും സന്നദ്ധനായിരിക്കും. 


ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്‍ ഇരുന്ന്‌ ഓണ്‍ലൈനില്‍ വോട്ടുരേഖ 
പ്പെടുത്തുമ്പോള്‍ വൈദിക ട്രസ്റ്റിസ്ഥാനത്തേക്ക്‌ എനിക്ക്‌ ഒരു വോട്ടു നല്‍കി 
സഹായിക്കണമെന്ന്‌ താല്‍പര്യപ്പെടുന്ന. 


സ്നേഹാദരപൂര്‍വ്വം 
ഡോ. തോമസ്‌ വര്‍ഗീസ്‌ (സജി) അമയില്‍ അച്ചന്‍ 


സ്പദു)ഹപപൂ൪വ്ൃവം. 


എന്നദ്യ॥ 2൧665 0112റു൦ 
(൫ഗന്നട, 019റു9ന്ന്ഥ 
1000: 9496231833 


ബഹുമാന്യരേ പ്രിയപ്പെട്ടവരേ, 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി ക്രിസ്ത്യാനി അസോസ്സിയേഷന്‍ 2022 ആഗസ്റ്റ്‌ നാലിന്‌ താപസ ചൈതന്യം 
കുടികൊള്ളുന്ന പത്തനാപുരം മൌണ്ട്‌ താബോര്‍ ദയറാ അങ്കണത്തില്‍ കൂടുകയാണല്ലോ. 


പരിശുദ്ധ സഭ വിഭാവനം ചെയ്യുന്ന മഹത്തായ ജനാധിപത്യ ബോധ്യങ്ങളുടെ പ്രതീകമാണ്‌ വൈദിക ട്രസ്റ്റി സ്ഥാനം. 
പ്രാദേശിക പരിഗണനകള്‍ക്കോ സഹതാപ ബോധ്യങ്ങള്‍ക്കോ പദവി പപണയത്തിനോ കീഴ്‌പ്പെടേണ്ടതല്ല ഈ ഉന്നത 
മായ സ്ഥാനം. മലങ്കര മ്രെതാപ്പോലീത്തായുടെ കൂട്ടു്രസ്റ്റിയാണ്‌ വൈദിക ഭ്രസ്റ്റി. വിധേയത്വവും സഹവര്‍ത്തിത്വവും ഈ 
പരദവിക്കനിവാര്യമാണ്‌. അഭിപ്രായങ്ങളും നിലപാടുകളും രേഖപ്പെടുത്തേണ്ട ഇടങ്ങളില്‍ കൃത്യമായി അറിയിക്കുവാനും 
പൊതുസമൂഹത്തില്‍ സഭയുടെ നിലപാടുകളെ പൂര്‍ണ്ണമായും പിന്തുണയ്ക്കുവാനും ഈ സ്ഥാനിക്ക്‌ കഴിയണം. വര്‍ത്ത 
മാനകാല ജീവിതത്തിന്റെ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ്‌ സഭാ പ്രവര്‍ത്തനങ്ങളില്‍ വ്യക്തമായ നിലപാടുകളും കൃത്യമായ 
ചുവടുവയ്പുകളും ഏറ്റെടുക്കുവാനുള്ള നിയോഗമാണ്‌ വൈദിക ട്രസ്റ്റി സ്ഥാനം. 

വൈദിക സെമിനാരി അധ്യാപകന്‍, വൈദിക സംഘം ജനറല്‍ സ്വെരട്ടറി, സഭാ മാനേജിംഗ്‌ കമ്മറ്റി അംഗം എന്നീ നിലക 
ളില്‍ പ്രവര്‍ത്തിക്കാന്‍ ബലഹീനനായ എനിക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. പരിശുദ്ധ സഭ നല്‍കിയ എല്ലാ നിയോഗങ്ങളോടും അങ്ങേ 
യറ്റം സത്യസന്ധത പുലര്‍ത്തുവാനും വിമര്‍ശനങ്ങളെ ഭയക്കാതെ, സഭാനേത്ൃത്വത്തിന്റെ നിര്‍ദ്ദേശങ്ങള്‍ക്കൊപ്പം നില്‍ക്കു 
വാനും സാധിച്ചിട്ടുണ്ട്‌. മലജംര സഭയുടെ യുവതയുടെ സ്പന്ദനങ്ങള്‍ തിരിച്ചറിയുവാനും മലങ്കര സഭയുടെ സ്വത്വവും 
ചരിത്ര പാഠങ്ങളും പുനര്‍വായിച്ച്‌ പഠിപ്പിക്കുവാനും നീതിക്കായുത്ളൂു പോരാട്ടങ്ങളില്‍ അണിചേരുവാനും സാധിച്ചിട്ടുണ്ട്‌. 

മന7 - ലെ സുപ്രിം കോടതി വിധിക്കുമുമ്പ്‌ മാന്തളിര്‍ സെന്റ്‌ തോമസ്‌ ദേവാലയം പ. സഭയോട ചേര്‍ക്കപ്പെടുന്നതിന്‌ 
പ. കാതോലിക്കാബാവ നിയോഗിച്ച സമിതിയില്‍ അംഗമായി പ്രവര്‍ത്തിക്കുവാനും അതേറെ വിജയകരമായി പൂര്‍ത്തികരി 
ക്കുവാനും സാധിച്ചിട്ടുണ്ട്‌. വൈദിക സംഘം ജനറല്‍ സ്വെകട്ടറി എന്നനിലയില്‍ വിവിധ തലങ്ങളില്‍ ക്രിയാത്മകമായ 
ഇടപെടലുകള്‍ നിര്‍വ്വഹിച്ചിട്ടുണ്ട. പ സഭയുടെ വിശ്വാസം, ആപാരം, ചരിത്രം എന്നിവ പ്രചരിപ്പിക്കുന്നതില്‍ അക്ഷീണം 
യ്തനിച്ചിട്ടുണ്ട്‌. എക്യുമെനിക്കല്‍ സമിതികളില്‍ സഭയുടെ ശബ്ദമാകുവാനും നവസാങ്കേതിക-മാധ്യമ രംഗങ്ങളില്‍ പ്രവര്‍ത്തി 
ക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്‌. 


മലജംരസഭയെ ഫലപ്രദമായി മുന്നോട്ട നയിക്കേണ്ട കാലമാണിത്‌. ചിന്തകളിലും കര്‍മ്മ 
പദ്ധതികളിലും അതിവേഗത കൈവരിക്കേണ്ടതുണ്ട്‌. സഭാനേതൃത്വത്തിന്റെ കരങ്ങള്‍ക്ക്‌ 
എപ്പോഴും ശക്തി പകരണം. വാക്കുകളിലും പ്രവര്‍ത്തികളിലും മലങ്കര ന്രസാണി ബോധ്യം 
ഉയര്‍ത്തിപ്പിടിക്കണം. ഈ നിയോഗങ്ങള്‍ നീതിപൂര്‍വ്വവും സാമൂഹിക പ്രതിബദ്ധത 
യോടെയും നിര്‍വ്വഹിപ്പാന്‍ വൈദിക ട്രസ്റ്റി സ്ഥാനത്ത്‌ പ്രവര്‍ത്തിപ്പാന്‍, ഒരവസരം തന്ന്‌ 
എന്നെ സഹായിക്കേണമേ, സാന്നിദ്ധ്യം അനിവാര്യമാകുന്ന എല്ലാ ഇടങ്ങളിലും അത്‌ 
ഉറപ്പാക്കുവാനും പ. സഭയുടെ അഭ്യുന്നതിക്കുവേണ്ടി സാധ്യമായതെല്ലാം കഴിവിന്റെ 
പരമാവധി ചെയ്യുവാനും ഞാന്‍ പ്രതിജ്ഞാബദ്ധനാണ്‌. മാറ്റം കാലഘട്ടത്തിന്റെ അനിവാ 
രൃതയാണ്‌. പ. സഭയുടെ വൈദിക ട്രസ്റ്റിയായി ബലഹീനനായ എന്നെ തെരഞ്ഞെടുക്ക 
ണമെന്ന്‌ സ്നേഹപൂര്‍വ്വം അഭ്യര്‍ത്ഥിക്കുന്നു 


അനുഗ്രഹിക്കണം... പ്രാര്‍ത്ഥിക്കണം... 


വിനയപൂര്‍വ്വം 


കര്‍തൃശുഗ്രുഷ്യില്‍ 
ഫാ. ഡോ. തോമസ്‌ വര്‍ഗ്ഗീസ്‌ (സജി) അമയില്‍ 


0൩൭0 9൬0 ലാ॥5090 2) 0൨൨. ൧ ഡെ ടട ൦ ന്നു : ഒ്ഭടട്ന്ന ൧0ടട(00ട, (൪039൬൩. 9447304346 10 0൭6 റിന്ധിദ00 0൩ 


